Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


COVERNMENT 


0 


ക 


ാ 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


2021 ജൂൺ 8 
8th June 2021 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


നമ്പർ 


1196 ഇടവം 25 
25th Idavam 1196 


23 


Vol . X 


No. 


Thiruvananthapuram , , 

Tuesday 


1943 ജ്യേഷ്ഠം 18 
18th Jyaishta 1943 


PART III 
Forest Department 


സൗത്ത് വയനാട് ഡിവിഷൻ , കൽപ്പറ്റ 


പട്ടിക 


ലേല പരസ്യം 


കൽപ്പറ്റ റെയിഞ്ച് 


ചെതലത്ത് റെയിഞ്ച് 


മേപ്പാടി റെയിഞ്ച് 


10-6-2021 


17-6-2021 


24-6-2021 


നമ്പർ ബി -6178 / 2020 . 


2021 മേയ് 26 . 


8-7-2021 


15-7-2021 


22-7-2021 


6-8-2021 


12-8-2021 


26-8-2021 


9-9-2021 


16-9-2021 


23-9-2021 


7-10-2021 


21-10-2021 


28-10-2021 


11-11-2021 


18-11-2021 


25-11-2021 


9-12-2021 


16-12-2021 


23-12-2021 


നിബന്ധനകൾ 


സൗത്ത് വയനാട് ഡിവിഷനിലെ താഴെ പട്ടിക യിൽ 
കാണിച്ച റെയിഞ്ചുകളിലെ വിവിധ ഫോറസ്റ്റ് കേസുകളിൽ 
പെട്ടതും സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയോ കോടതിയുടെ 
അനുമതി ലഭിക്കുകയോ ചെയ്തിട്ടുള്ള തുമായ തൊണ്ടി 
സാധനങ്ങളും മറ്റുവിധത്തിൽ ശേഖരിക്കപ്പെടുകയും സർക്കാർ 
ഡിപ്പോയിൽ എത്തിച്ച് വിൽപ്പന നടത്താൻ കഴിയാത്തതുമായ 
മരത്തടികളും അതാത് റെയിഞ്ച് ഓഫീസുകളിൽ വെച്ച് 
ഡിവിഷണൽ ഫോറസ്ട്രേറ്റ് ഓഫീസറോ അദ്ദേഹം 

അധികാര 
പ്പെ ടു ത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ 

പറ യു ന്ന 
വ്യ വ സ്ഥ കൾ ക്ക് 

വിധേ യമായി പട്ടിക യിൽ കാണിച്ച് 
തീയതികളിൽ പകൽ 11 മണിക്ക് പരസ്യമായി ലേലം ചെയ്ത് 
വിൽക്കുന്നതാണ് . അടങ്കൽ തുക ? 2,00,000 . 


1 . 


പക്ഷ ര 


താഴ 


ലേല ദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്കുന്ന 

അ ടു ത്ത പ വ ത്തി ദിവ സം നിശ്ചിത 
സ്ഥലത്തും സമയത്തും വെച്ച് ലേലം നടത്തുന്ന 
തായിരിക്കും . 
താഴെ പറയുന്ന വ്യവസ്ഥകൾക്ക് പുറമേ സർക്കാർ 
തടി ഡിപ്പോകളിൽ കാലാകാലങ്ങളിൽ നിലവിലുള്ള 
മറ്റ് ലേല വ്യ വ സ്ഥ കളും ഈ ലേലത്തിനും 
ബാധകമായിരിക്കും . 


2 . 


Gaz . No. 23 / 2021 / DTP ( Forest ) . 


319 


240 


KERALA GAZETTE 


[ PART III 


സാധ ന ങ്ങ ളിൻ മേൽ യാതൊരു 


അവ കാ ശവും 


( എ ) ലേലത്തിൽ പങ്കുകൊള്ളാൻ ആഗ്രഹിക്കുന്നവർ 

വില്ലേജ് ഓഫീസറിൽ നിന്നും ലഭിച്ച തിരിച്ചറിയൽ 
സർട്ടിഫിക്കറ്റോ തെര ഞ്ഞെ ടുപ്പ് തിരിച്ചറിയൽ 
കാർഡോ ഹാജരാക്കേണ്ടതും 

₹ 

5,000 ലേലത്തിന് മുമ്പ് 
നിരതദ്രവ്യമായി കെട്ടിവെക്കേണ്ടതുമാണ് . 


ഇല്ലാത്ത തു മാ കു ന്നു . ടി സാധന ങ്ങൾ മു ൻ 
ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർ ലേലം 
ചെയ്യുന്നതും തൻമൂലം സർക്കാരിന് ഉണ്ടാകുന്ന 
നഷം മുൻലേലക്കാരനിൽ നിന്നും റവന്യൂ റിക്കവറി 
മുഖേനയോ മറ്റ് ഉചിത മാർഗേണയോ ഈടാക്കുന്ന 
തായിരിക്കും , പുനർലേലം ലാഭകരമായിരുന്നാൽ 


ആ യ തിൻ മേൽ 


യാ താ രൂ 


അവ കാ ശ വും 


മുൻലേലക്കാരന് ഇല്ലാത്തതുമാകുന്നു . 


4 . 


ലേല 


വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിന് മുമ്പ് 
നിയമപ്രകാരമുള്ള ചരക്ക് സേവന നികുതി , വന 
വികസന നികുതി , ആദായ നികുതി തുടങ്ങിയവ 
അടയ്ക്കേണ്ടതാകുന്നു . 


( ബി ) ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന 

ആളുടെ പേരിൽ ലേലം താൽക്കാലികമായി സ്ഥിര 
പ്പെടുത്തുന്നതാണ് . ലേലതുക ? 10,000 - മോ അതിൽ 
കുറവോ ആണെങ്കിൽ മുഴുവൻ തുകയും വേലക്കാരൻ 
തൽസമയം ഒടുക്കേണ്ടതാണ് . ലേലത്തുക 10,000 -ത്തിൽ 
കൂടുതലാണെങ്കിൽ മൂന്നിലൊന്ന് ഭാഗം ലേലത്തുകയോ 
? 10,000 -മോ ഏതാണ് കൂടുതൽ ആ സംഖ്യ ലേലം 
കഴിഞ്ഞ ഉടനെ അടയ്ക്കേണ്ടതാണ് . വീഴ്ച വരുത്തുന്ന 

ലേം റദ്ദാ ക്ക പ്പെ ടു ന്നതും കെട്ടിവെച്ച 
നിരതദ്രവ്യം സർക്കാരിലേക്ക് കണ്ടുകെട്ടി ലേലക്കാരന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ ആയത് പുനർലേലം 
ചെയ്ത് വിൽക്കുന്നതുമാണ് . തൻമൂലം സർക്കാരിന് 
എന്തെ ങ്കിലും നഷ്ടം സംഭവിക്കുക യാണെങ്കിൽ 
ആയത് ടിയാ നിൽ നിന്നും റവന്യൂ റിക്ക വറി 
നടപടികൾ മുഖേനയോ മറ്റ് ഉചിത മാർഗേണയോ 
ഈടാക്കുന്നതുമാണ് . 


പക്ഷം 


5 . 


കോടതിയിൽ നിന്ന് പ്രത്യേക അനുമതി നേടി ലേലം 
ചെയ്യുന്ന തൊണ്ടി വസ്തുക്കളുടെ മുഴുവൻ തുകയും 
ലേല ദിവസം തന്നെ ഒടുക്കേണ്ടതാണ് . 


6 . 


ലേലത്തിൽ പങ്കുകൊള്ളുന്നവർ ലേലസമയത്തിന് 
മുൻപായി ലേലത്തിൽ വെച്ചിരിക്കുന്ന തൊണ്ടി 
വഹകളുടെ നിലവാരം , ഇനം , അളവ് മുതലായവ 
പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതാണ് . ഈ വക 
കാര്യങ്ങൾ ബന്ധപ്പെട്ട റെയിഞ്ചാഫീസർമാരിൽ നിന്നും 
ലഭ്യമായിരിക്കും . 

ലേലത്തിൽ 
കൊണ്ട് തൊണ്ടിവഹകളുടെ അളവിലോ ഗുണനില 
വാരത്തിലോ വ്യത്യാസമുള്ളതായി പരാതിപ്പെട്ടാൽ 
ആയത് യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


( സി ) പുനർലേലം ലാഭകരമായിരുന്നാൽ അതിൻമേൽ 


ലേലം നടന്നശേഷം 


മുൻലേലക്കാരന് യാതൊരു അവകാശവും ഇല്ലാത്തതു 


മാകുന്നു . 


3 . 


7 . 


ലേലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അതാത് 
റെയ്ഞ്ച് ഫോറസ്റ്റ് 

ഓഫീസർമാ രിൽ നിന്നും 
ലഭിക്കുന്നതാണ് . 


8 . 


ലേലത്തിൽ വിളിച്ചെടുത്ത സാധനങ്ങളുടെ ബാക്കി 
വിലയും ചരക്ക് സേവന നികുതിയും വന വികസന 
നികുതിയും ആദായ നികുതിയും നിലവിലുള്ള 
നിരക്കുകളിൽ ലേലം സ്ഥിരപ്പെടുത്തിയ വിവരം 
ലേലക്കാരനെ അറിയിക്കുന്ന ദിവസം മുതൽ 30 
ദിവസത്തിനകം സർക്കാരിലേക്ക് അടച്ച് പാസ്സ് വാങ്ങി 
സാധനങ്ങൾ നീക്കം ചെയ്യേണ്ടതുമാണ് . അപ്രകാരം 
പണം അടച്ച് സാധനങ്ങൾ നീക്കം ചെയ്യാതിരുന്നാൽ 
നിയമാനുസരണം പിഴപ്പലിശയും തറ വാടകയും 
ഈടാക്കി മതിയായ കാരണങ്ങളാൽ സാധനങ്ങൾ 
നീക്കം ചെയ്യാൻ മുപ്പത് ദിവസം കൂടി ഫോറസ്റ്റ് 
റെയിഞ്ചാഫീസർമാർക്ക് അനുവദിക്കാവുന്നതാണ് . 
ടി സമയപരിധിക്കുള്ളിലും പണമടച്ച് സാധനങ്ങൾ 
നീക്കം ചെയ്യാതിരുന്നാൽ സാധനങ്ങൾ നഷ്ടപ്പെടുകയോ 
നശിച്ച് പോവുകയോ ഗുണം കുറയുകയോ ചെയ്താൽ 
ആയതിന് സർക്കാർ ഒരിക്കലും ഉത്തരവാദിയാകുന്നതല്ല . 
മേൽ പറഞ്ഞ സമ യ പ രിധി കഴിഞ്ഞ് നീക്കം 
ചെയ്യാതെ കിടക്കുന്ന സാധനങ്ങൾ സർക്കാരിലേക്ക് 
മുതൽകൂ ട്ടു ന്ന തും 


20-12-2011 - ലെ കേരള ഗവൺമെന്റ് ഗസറ്റ് നമ്പർ 50 - ൽ 
പ്രസിദ്ധപ്പെടുത്തിയ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് 
ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ( സംരക്ഷണം ) 7-12-2011 - ലെ 
നമ്പർ പാ ( 5 ) 4668 11 ലേ വ്യവസ്ഥകളും 
കാലാകാലങ്ങളിൽ ലേലം സംബന്ധിച്ച് വകുപ്പ് 
സർക്കാർ തലത്തിൽ പുറപ്പെടുവിച്ച മറ്റ് ഉത്തരവുകളും 
മേൽ ലേലങ്ങൾക്കും ബാധകമായിരിക്കും . 


9 . 


ലേലത്തിൽ പങ്കെടുക്കുന്നവർക്ക് PAN ഉണ്ടായിരി 
ക്കേണ്ടതാണ് . 


ഡിവിഷണൽ ഫോറസ്റ്റ് 


ഓഫീസറുടെ കാര്യാലയം , 
കൽപ്പറ്റ . 


( ഒപ്പ് ) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 

( കേരള ഗവർണ്ണർക്കുവേണ്ടി ) . 


ലലം കാണ്ട 


ആൾ ക്ക് 


320 


Salim A 


Digitally signed by Salim A 
Date : 2021.07.20 13:10:38 
+ 05'30 ' 


